Kerala Gazette No. 41 dated 15th October 2019 . 
PART III 

COMMISSIONERATE OF LAND REVENUE 

LAND FAIR VALUE NOTIFICATION 

PATHANAMTHITTA DISTRICT 
പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ: പി. ബി. നൂഹ്, ഐ . എ . എസ്.) 


നമ്പർ സി11 - 130385 / 2017. 


2019 ആഗസ്റ്റ് 27. 


വിഷയം: - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പന്തളം തെക്കേക്കര 

വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 07- ൽ റീസർവ്വേ നമ്പർ 371/ 3- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് 

ഉത്തരവാകുന്നു . 
സൂചന: - (1) പന്തളം തെക്കേക്കര വില്ലേജിൽ മല്ലിക ചിറകോണിൽ വീട്ടിൽ ശ്രീ . വിജയൻ സമർപ്പിച്ച അപേക്ഷ . 

(2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 15 - 5- 2017, 30 - 1-2019 എന്നീ തീയതികളിലെ സി3 - 2275/ 17 

- നമ്പർ റിപ്പോർട്ട്. 
പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പന്തളം തെക്കേക്കര വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 07 - ൽ റീസർവെ നമ്പർ 
371 / 3 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്ക ണമെന്ന് കാണിച്ചു കൊണ്ട് സൂചന ( 1) പ്രകാരം 
ശ്രീ . വിജയൻ സമർപ്പിച്ച അപേക്ഷയിൻമേൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാ സ്ഥലം പന്തളം തെക്കേക്കര വില്ലേജിൽ 4580 -ാം നമ്പർതണ്ടപ്പേർ പ്രകാരം ശ്രീ . ഗോവിന്ദൻ വിജയൻ പേരിലാണെന്നും 
ടി വസ്തുവിന് ആർ ഒന്നിന് ? 25,000 ന്യായവില പുതുക്കി നിശ്ചയിച്ച് " Wet Land വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന 
(2 ) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


- ഉത്തരവ് 
പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പന്തളം തെക്കേക്കര വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 07 - ൽ റീ സർവ്വേ നമ്പർ 
371/3- ൽപ്പെട്ട ഭൂമി Wet Land എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 25,000 (ഇരുപത്തി അയ്യായിരം രൂപ മാത്രം) ആയി 
ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 14 - 11 -2014 - ലെ ജി . ഒ. ( പി) 188 /2014 / റ്റി. ഡി. നമ്പർ ഉത്തരവ് പ്രകാരം 2010 - ലെ 
ന്യായവിലയുടെ 50 % വർദ്ധനവും 31- 3- 2018- ലെ ജി . ഒ. ( പി ) 43/ 2018 / റ്റി. ഡി . നമ്പർ ഉത്തരവ് പ്രകാരം നിലവിലുള്ള ന്യായവിലയിൽ 
10 % വർദ്ധനവും 30 -4 - 2019 - ലെ ജി. ഒ. ( പി ) 70 / 2019 റ്റി. ഡി. നമ്പർ ഉത്തരവ് പ്രകാരം നിലവിലുള്ള ന്യായവിലയിൽ 10 % വർദ്ധനവും 
കൂടി ഇതിനോടൊപ്പം കണക്കാക്കുന്നതിന് ഉത്തരവായിട്ടുണ്ട്. 


FORM " C 

NOTIFICATION 
No. C11 -130385 /2017. 

27th August 2019 . 
Whereas, it is expedient to publish a notification showing the revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959 read with sub -rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules, 1995 , the Fair Value of the land in Re-Survey No. 371/3 Block No . 07 Pandalam Thekkekkara Village, Adoor Taluk 
of the Pathanamthitta District is hereby fixed finally as shown in schedule hereto : 

SCHEDULE 

District - Pathanamthitta . 
Taluk - Adoor. 

Village — Pandalam - Thekkekkara . 


Survey Re-survey 
- No . Block 


Re- survey 
No. 




Sub 
Division 
- 

No. 


Panchayath / 
Municipality 


Ward 
Number 


Classification 

by use 


Fair value 
already 
fixed 7 


Revised Fair 
value per Are 


07 


371 


3 


Panchayath 


. 


Wet Land 


75,000 


25, 000 


Collectorate , 
Pathanamthitta . 


(Sd .) 
District Collector. 


Gaz . No. 41 / 2019 /DTP /CLR (Fair Value - Supplement). 


315 


തിരുവല്ല സബ് കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ: ഡോ . വിനഗോയൽ, ഐ . എ . എസ്.) 


നമ്പർ എ2- 2844 / 2019 / കെ . ഡിസ്. 


2019 സെപ്റ്റംബർ 17. 


വിഷയം: ഭൂമിയുടെ ന്യായവില നിർണ്ണയം- ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടുത്താതെപോയ ഭൂമിക്ക് വില നിശ്ചയിക്കുന്നത് 

- സംബന്ധിച്ച്. 


സൂചന: - (1) 


കേരള സ്റ്റാമ്പ് ആക്ട് 


1959 സെക്ഷൻ 28എ (fixation of fair value of land) ചട്ടം 3(7 ), ചട്ടം (4 ). 


(2) 


ശ്രീ . എ . കെ . തോമസ്, ആറൊന്നിൽ, ചേത്തലയ്ക്കൽ സമർപ്പിച്ച അപേക്ഷ . 


(3) റാന്നി തഹശീൽദാരുടെ 22 -6- 2019- ലെ എച്ച്1- 399319 നമ്പർ റിപ്പോർട്ട്. 


ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2- 2019- ലെ എൽ. ആർ. എ3- 54674/ 17 നമ്പർ സർക്കുലർ. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്ട്രറിൽ 
ഉൾപ്പെടുത്താതെ പോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


താലൂക്ക് വില്ലേജ് 


തദ്ദേശ സ്വയംഭരണ ബ്ലോക്ക് നമ്പർ സർവെ നമ്പരും ക്ലാസിഫിക്കേഷൻ ന്യായവില 
സ്ഥാപനം സബ് ഡിവിഷൻ 

ആർ ഒന്നിന് 
നമ്പരും 


റാന്നി ചേത്തലയ്ക്കൽ 


പുരയിടം 


25 ,000 


പഞ്ചായത്ത് 
( നാറാണംമൂഴി) 


-- സർവെ നമ്പർ 966 / 17 - 31 

- 966 / 17 - 31- 1 


സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014 / റ്റി . ഡി . തീയതി 14 - 11- 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധനവും 
തുടർന്നുള്ള ആനുപാതിക വർദ്ധനവും കൂടി ഇതിന് പുറമെ കണക്കാക്കാവുന്നതാണ്. 


FORM ‘ A ’ 
( See Rule 4 ) 
NOTIFICATION 


No. A2 -2844 /19/ K .Dis. 


17th September 2019. 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act , 1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules 1995 , the Fair Value of land in 
Survey Nos. 966/17- 31, 966/17 -31- 1 Chethackal Village, Ranni Taluk of the Pathanamthitta District is hereby fixed as shown 
in the schedule hereto : 


1 


SCHEDULE 


Panchayath 


Ward 


Name of 
District 


Name of 
Taluk 


Classification 

by use 


Name of Village & 

Survey No. & 
| Sub- Division. 

| No. 


Fair value 
of the land 

fixed 


Pathanamthitta Ranni 


Naranammoozhi 


Chethackal 
Survey Nos. 966/17-31 

- 966/17-31 - 1 


Dry land 


25,000 


Revenue Divisional Office , 
Thiruvalla . 


| (Sd.) 
Sub Collector 


316 


അടൂർ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 

( ഹാജർ: ശ്രീ . പി. റ്റി . എബ്രഹാം) 


- (1) 


നമ്പർ കെ . ഡിസ്. - 6731/ 2019/ സി . 


2019 സെപ്റ്റംബർ 2. 


വിഷയം: കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് 

- സംബന്ധിച്ച്. 
സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28എ (fixation of fair value of land ) ചട്ടം 3(7), ചട്ടം (4). 
(2) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11 -2-2019 -എൽ. ആർ. എ3-54674/ 17 നമ്പർ സർക്കുലർ. 

പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ പത്തനംതിട്ട വില്ലേജിൽ കുലശേഖരപതി ചുട്ടിപ്പാറ 
പടിഞ്ഞാറേ ചരുവിൽ ശ്രീ . വിശ്വനാഥനാചാരിയുടെ അപേക്ഷ . 


(4) 


കോഴഞ്ചേരി തഹശീൽദാരുടെ 25 -7 - 2019 - ലെ സി1- 593 / 19 നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഗവൺമെന്റ് ഭൂമി എന്ന് രേഖപ്പെടുത്തി വന്ന താഴെപറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിൽ കേരള മുദ്രപ്പത്ര നിയമം സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


ജില്ല 


താലൂക്ക് വില്ലേജ് തദ്ദേശ സ്വയംഭരണ 

സ്ഥാപനം 


പത്തനംതിട്ട കോഴഞ്ചേരി പത്തനംതിട്ട പത്തനംതിട്ട 

മുനിസിപ്പാലിറ്റി 


ബ്ലോക്ക് സർവ്വേ നമ്പരും ക്ലാസിഫിക്കേഷൻ ന്യായവില 
നമ്പർ സബ് ഡിവിഷൻ 

ആർ. ഒന്നിന് 
നമ്പരും 
251/ IA - 12 റസിഡൻഷ്യൽ 1 75,000 

പ്ലോട്ട് വിത്ത് 
പവറ്റ് റോഡ് 
- അക്സസ് 


സർക്കാർ ഉത്തരവുകളായ പി നമ്പർ 188 / 14 / റ്റി. ഡി . തീയതി 14 - 11-2014, 43 / 2018 / റ്റി . ഡി. തീയതി 31- 3- 2018 , 70 / 19 / റ്റി. ഡി . 
തീയതി 30 - 4 - 2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമെ കണക്കാക്കാവുന്നതാണ്. 


(See Rule 4 ) 
NOTIFICATIONS 


No. KDis.- 6731 / 2019/ C3. 


| 2nd September 2019. 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act, 1959 read with Sub -rule (7 ) of Rule 3 and Rule 4 of the Kerala Stamp (Fixation of Fair Value of Land) Rules, 1995 ; 

Now , therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the survey /re -survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in column ( 11) thereof. 


SCHEDULE 
District - Pathanamthitta . 


Taluk - Kozhenchery . 


Village — Pathanamthitta . 


Si. 
No . 


Sy. Sub 
No. Division 


- 
Re- Sy. Re -Sy. 
Block No. 


Classification 

by use 


Fair Value 

per Are 


No. 


Name of 
Re- Sy. p 

- Panchayath/ Local Body 
Sub 

Name & 
- Municipality/ Panchayath/ Number 
Division 
No. Corporation Municipality/ of Ward 

Corporation 
6 (7) ( 8) 
.. Municipality Pathanamthitta XXI 


( 10 ) 


(11 ) 


(1) 
- 1 


(2) 
251 


3) 
IA - 12 


(4) 
.. 


(5) 
.. 


75,000 


Residential 
Plot with Private 

road access 


317 


നമ്പർ കെ . ഡിസ്.-7064 /2017 / സി . 


2019 സെപ്റ്റംബർ 2. 


വിഷയം: - കേരള മുദ്രഎത്ര നിയമം 1959 - സെക്ഷൻ 28 എ - ഭൂമിയുടെ ന്യായ വില നിർണ്ണയിച്ചുള്ള ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28എ ( fixation of fair value of land ) ചട്ടം 3( 7), ചട്ടം (4 ). 

ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2 - 2019 -എൽ. ആർ. എ3-54674/17 നമ്പർ സർക്കുലർ. 
അടൂർ താലൂക്കിൽ കുരമ്പാല വില്ലേജിൽ കുരമ്പാല മുറിയിൽ കൃഷ്ണവിലാസം വീട്ടിൽ ശ്രീമതി രാജമ്മയുടെ 
അപേക്ഷ . 


അടൂർ തഹശീൽദാരുടെ 9 - 8 - 2019 - ലെ ബി5 - 2897/ 19 നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്ട്രറിൽ 
“ നിലം എന്ന് രേഖ പ്പെടുത്തി വന്ന താഴെ പ റ യുന്ന സർ വെ നമ്പരിൽ പ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിൽ കേരള മുദ്രപ്പത്ര നിയമം സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു. 


ജില്ല 


താലൂക്ക് വില്ലേജ് തദ്ദേശ സ്വയംഭരണ 

- സ്ഥാപനം 


ബ്ലോക്ക് സർവെ നമ്പരും ക്ലാസിഫിക്കേഷൻ ന്യായവില 
നമ്പർ സബ് ഡിവിഷൻ 

നമ്പരും 
219 / 14 

റസിഡൻഷ്യൽ ? 60, 000 

പ്ലോട്ട് വിത്തൗട്ട് 
- റോഡ് അക്സസ് 


പത്തനംതിട്ട അടൂർ 


- കുരമ്പാല 


പന്തളം 
മുനിസിപ്പാലിറ്റി 


സർക്കാർ ഉത്തരവുകളായ പി നമ്പർ 188 / 14 / റ്റി. ഡി . തീയതി 14/ 11/ 14 , 43 /2018 / റ്റി . ഡി . തീയതി 31 - 3 -2018 , 70 / 19 / റ്റി . ഡി . 
തീയതി 30 - 4 - 2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമെ കണക്കാക്കാവുന്നതാണ്. 


FORM " A 
( See Rule 4 ) 
NOTIFICATION 


No. KDis. 7064 /2019/ C3 . 

2nd September 2019 . 
Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act, 1959 read with Sub - rule ( 7) of Rule 3 and Rule 4 of the Kerala Stamp (Fixation of Fair Value of Land) Rules, 1995 ; 

Now , therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the survey /re - survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in column ( 11 ) thereof. 

SCHEDULE 

District Pathanamthitta . 
Taluk — Adoor. 

Village — Kurambala . 
- Re- Sy. 

Name of 
Sl. Sy, Sub 

- Panchayath/ Local Body 
Sub 

Name & 
Re- Sy. Re- Sy. 

Fair Value 

Classification 
Municipality/ Panchayath / Number 
Block No. Division 

per Are 

by use 
Corporation Municipality / of Ward 

Corporation 
(1) (2) (3) (4) (5) 6 (7) (8) (9) (10 ) (11 ) 


No . 


Division 

No. 


1 


No . 


219 


14 


Municipality 


Pandalam 


60 ,000 


Residential Plot 

without 
road access 


Revenue Divisional Office , 
Adoor. 


( Sd.) 
Revenue Divisional Officer. 


318 


KOTTAYAM DISTRICT 


FORM ‘ A ’ 
(See Rule 4 ) 

NOTIFICATION 
No. L1- 1575 /2019 . 

17th September 2019 . 
Whereas, it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp Act, 
1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules , 1995; 

Now , Therefore, it is hereby made known to the public that the fair value fixed for land mentioned against each 
serial number, in respect of the land situated in the survey /re -survey numbers of the Village and Taluk mentioned against 
each , shall be as shown against it in column (11) thereof. 


SCHEDULE 


District - Kottayam . 


Taluk — Vaikom . 


Village — Thalayazham . 


* 


Cassification 

by use 


Name of 
Sub Corporation / Local Body Name & 
Re - Sy. Re-Sy. Division Municipality / Pan ./Muni./ Number 
BBlock No. No. Panchayath Cor. of Ward 
(4) (5) (0) (7) (8) (9) 


Fair Value 
per Are 


No. 


Sub 
Division 

No. 
(3) 


(1) 


(2) 


(10 ) 


( 11) 


ana 


217A1-3 
21 7A1-4 
21 743 


Panchayath 
Panchayath 
Panchayath 


Thalayazham 
Thalayazham 
Thalayazham 


Wet Land 
Wet Land 
Wet Land 


4 ,500 
4 ,500 
4,500 


3 


. 


. 


. 


7 


Revenue Divisional Office , 


(Sd .) 
Revenue Divisional Officer. 


Pala . 


THRISSUR DISTRICT 

FORM ‘ A ’ 
[See Rule 4 ] 

NOTIFICATIONS 
Whereas, it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp Act, 
1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules , 1995 ; 

Now , Therefore , it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number, in respect of the land situated in the survey /re - survey numbers of the Village and Taluk mentioned against 
each , shall be as shown against it in the column ( 11 ) thereof. 


( 1) 


No. B4 - 7134 /2019 /K .dis . 


3rd September 2019. 


SCHEDULE 
District — Thrissur. 


Taluk — Chalakudy. 


Village — Alathur. 


Sub 
No . Division 

No. 


Re- Sy . 

Sub 
Division 


Re- Sy. Re-Sy. 
Block No. 


Name of 
Corporation / Local Body Name & 
Municipality / Corporation Number 
Panchayath Municipality of Ward 

Panchayath 


No. 


Fair Value 
per Are 


Classification 

by use 


se 


No. 


(1) 


(2) 


(3) 


(4) 


(5) 


O 


(7 ) 


(8 ) 


(9 ) 


(10 ) 


(11) 


. 


1354 


1 


. 


. 


.. 


Panchayath 


Annamanada 


18 Residential Plot 25,000 
Meladur with Panchayath 

Road Access 


Gaz . No. 41/2019/DTP /CLR (Fair Value- Supplement). 


319 


No. B4-6121/2019 /K .dis. 


30th August 2019 . 


SCHEDULE 


District — Thrissur. 


Taluk — Mukundapuram . 


Village — Thoravu . 


Si. 
No . 


Sy. Sub 
No. Division 


Re- Sy. Re - Sy. 
Block No. 


Re- Sy. 

Sub 
Division 

No. 


Classification 

by use 


Fair Value 
per Are 


No. 


Name of 
Corporation Local Body Name & 
Municipality/ Corporation / Number 
Panchayath Municipality/ of Ward 

Panchayath 
(7) (8) (9) 
Panchayath Pudukad I 

Gramapanchayath 


(0) 


( 10 ) 


(11) 


(1) 
... 


(2) 
384 


(3) 
3 


(4) 
. 


(5) 

. 


Residential 1,50 ,000 

plot with 
Corp ./Mun ./ Pan . 

road access 


Revenue Divisional Office , 
Irinjalakkuda. 


(Sd.) 
Revenue Divisional Officer. 


PALAKKAD DISTRICT 


FORM A 


(See Rule 4 ) 


NOTIFICATION 


No. K -8286/2018. 

6th September 2019 . 
Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp Act, 
1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules , 1995 ; 

Now , Therefore, it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number in respect of the land situated in the survey /re -survey numbers of the Village and Taluk mentioned 
against each shall be as shown against it in column (11) thereof. 


SCHEDULE 


District Palakkad . 
Village — Alanallur- III. 


Taluk — Mannarkkadu . 
Desom — Edathanattukara . 


SI. 
No . 


Sy. Sub 
No. Division 


Re -Sy. 

Sub 
Division 

No. 


Classification 

by use 


Name of 
Corporation / Local Body Name & 
Municipality / Corporation / Number 
Panchayath Municipality/ of Ward 

Panchayath 
(7) 

(9) 


Re-Sy. Re- Sy. 
Block No. 
No. 
(4) (5) 


Fair Value 

Re-fixed 
( Per Are ) 


No. 


(1) 


(2) 


(3) 


(0 


(8) 


(10) 


(11) 


1426 


459 5 
4599 


. 


. 


.. 


Panchayath 


Alanallur 


xvi 


5,500 


Garden Lamd 

with out 
road access 


Office of the Sub Collector, 
Ottappalam . 


(Sd .) 
Sub Collector. 


320 


